Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


- Reg . No . രജി. നമ്പർ 
| KL / TV ( N ) / 634/ 2012 - 14 


GOVERN 


- 
കേരള 


ള സർക്കാ 


3 


VMENT OF 


കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


THIRUVANANTHAPURAM , TUESDAY 


27th August 2013 
2013 ആഗസ്റ്റ് 27 
5th Bhadra 1935 
| 1935 ഭാദം 5 


No . 

| | 35 
നമ്പർ 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Health Services Department 


QUOTATION NOTICE 


is * 7 ,500 (Rupees Seven thousand five hundred only) . 
All rights to accept, reject or cancel the quotation is 
reserved with the undersigned . 


No . FWB3- 54090 /13/DHS. 


22nd July 2013 . 


Sealed quotations are invited from the competitive 
firms for repairing of the Offset Machine attached to 
the Family Welfare Offset Press, Directorate of Health 
Services, Thiruvananthapuram . 


Directorate of Health Services, 
Thiruvananthapuram . 


(Sd.) 
Additional Director of 
Health Services ( FW ). 


ദർഘാസ് പരസ്യം 


The envelop containing quotation should be 
superscribed as “ Quotation for repairing works of 
Printing Machine ” as per No. FWB3- 54090/ 13/DHS 
dated 22 - 7 - 2013 . Quotation should be addressed 
to the Additional Director of Health Services (FW ) , 
Directorate of Health Services , Read Cross Road , 
Thiruvananthapuram - 37 . It should be accompanied by an 
Earnest Money Deposited as Demand Draft for 1 % of the 
quoted amount. The rate should be quoted inclusive of 
all taxes. Quotation should be accompanied by an 
agreement executed in Kerala Stamp Paper worth * 100 . 
The last date of receipt of quotation is on 29- 7 - 2013 at 
5 p . m . The quotation received will be opened on 
30 -8 -2013 at 10 .30 a .m . in the presence of persons 
submitting the quotation on their representatives 
authorised to attend at that time. Expected cost of repair 


നമ്പർ സി2/ 2854 / 11. 

2013 ജൂ ലൈ 29 . 
- കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പേവാർഡ് 
കെട്ടിടങ്ങളുടെ അറ്റകുറ്റപണികൾക്കായി സീൽ ചെയ്ത 
ദർഘാസുകൾ PWD /LSGD ബി ക്ലാസിൽ കുറയാത്ത 
യോഗ്യതയുള്ള കോൺടാക്ടേഴ്സിൽ നിന്നും ക്ഷണിച്ചു 
കൊള്ളുന്നു . വർക്ക്, ടെണ്ടർ സംബന്ധിച്ച വിവരണം 
ചുവടെ ചേർക്കുന്നു. 

ടെണ്ടർ നമ്പരും തീയതിയും - സി2 / 2854/ 11/ ഡി.എച്ച്. കെ ., 
30 - 5 - 2013 . 

അടങ്കൽ തുക * 12 ലക്ഷം. 
ഇ . എം . ഡി . - ൽ 30,000 ( 2. 5 % ). 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

അസ്സൽ Y 1, 800 + വാറ്റ് 4 %. 
പകർപ്പ് - { 900. 


27th AUG. 2013] 


HEALTH SERVICES DEPARTMENT 


34 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 8 - 2013 , 2 മണി. 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 31- 8 - 2013, 2 മണി. 


ടെണ്ടർ തുറന്നു പരിശോധിക്കുന്ന തീയതിയും 
സമയവും 2 - 9 - 2013, 2 മണി. 


- 3. സീൽ ചെയ്ത ടെണ്ടറുകൾക്ക് മുകളിൽ ടെണ്ടർ 

നമ്പർ, പവ്യത്തിൽ സംബന്ധിച്ച വിവരണം 
എന്നിവ നൽകേണ്ടതാണ്. ടെണ്ടർ വ്യവസ്ഥകളിൽ 
പറഞ്ഞിട്ടുള്ള സമയകമം നിശ്ചയമായും 
പാലിക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്നവ 

സ്വീകരിക്കുന്നതല്ല. 
4. കോൺട്രാക്ടർ ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ 

പകർപ്പ് ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
- 5. ഈ ടെണ്ടർ സംബന്ധിച്ച് പൂർണ്ണ അധികാരം ജില്ലാ 
-- ആശുപത്രി സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


ടെണ്ടർ സംബന്ധിച്ച വ്യവസ്ഥകൾ 


ഇ . എം . ഡി . തുക സൂപ്രണ്ടിന്റെ പേരിൽ കോട്ടയം 
എസ്. ബി . ഐ . - യിൽ മാറാവുന്ന ഡി . ഡി . ആയി 
നൽകേണ്ടതാണ്. 


2. ഗവൺ മെന്റ് ഉത്തരവു പ്രകാരമുള്ള ടെണ്ടർ 
- വ്യവസ്ഥകൾ ഈ ടെണ്ടറിലും ബാധകമാണ്. 


ജില്ലാ ആശുപത്രി, 
കോട്ടയം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


